Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


GOVERNO 


കയ 


വ 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


3rd September 2013 
2013 സെപ്റ്റംബർ 3 
12th Bhadra 1935 
| 1935 ഭാദം 12 


36 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി - 3/2013. 


2013 ജൂൺ 29 . 


ആലപ്പുഴ ജില്ലയിലെ മത്സ്യവകുപ്പ് തേവർവട്ടം ഫിഷറീസ് 
സെക്ഷ നിൽപ്പെട്ട ചീന വല രണ്ടാം ത ര ത്തിൽപ്പെടുത്തി 
പി. റ്റി. ആർ. 1351 -ാം നമ്പർ പ്രകാരം ചേർത്തല താലൂക്കിൽ 
തെക്കാട്ടുശ്ശേരി വില്ലേജിൽപ്പെട്ട പുല്ലാശ്ശേരിൽ, തേവർവട്ടം 
ശ്രീ . ഔസേഫ്ഔസേഫ് എന്നയാളുടെ പേർക്ക് പട്ടയം 
പതിച്ചു നൽകിയിട്ടുള്ളതാകുന്നു . ടി ചീന വല ടിയാന്റെ 

കൈവശത്തിലും അനുഭവത്തിലും ഇരിക്കെ പാണാവള്ളി 
സബ് രജിസ്ട്രാരാഫീസിലെ 3387 -ാം നമ്പരായി രജിസ്റ്റർ 
ചെയ്ത തീറാധാരപ്രകാരം ടി താലൂക്കിൽ ടി വില്ലേജിൽ 
തേവർവട്ടം മുറിയിൽ തുകലുകുത്തും കടവിൽ ജനാർദ്ദനൻ 
ഭാര്യ മത്സ്യക്കച്ചവടം യശോധ പേർക്ക് വിറ്റിട്ടുള്ളതാകുന്നു . - 
ടിയാൾ ടി ചീന വല തന്റെ പേരിൽ കൂട്ടി പോക്കു വരവ് 
ചെയ്ത്പുതിയ പട്ടയം നൽകണമെന്ന് കാണിച്ച് പ്രമാണങ്ങളുടെ 
ശരിപകർപ്പുസഹിതം അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . - 
അ ന്വേ ഷ ണ ത്തിൽ ടിയാൾ ഇപ്പോൾ മത്സ്യ ബ ന്ധ ന 


(പവർത്ത ന ങ്ങ ളിൽ ഏർപ്പെടുന്ന പര മ്പ രാ ഗത മത്സ്യ 
തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അറിയു ന്നു . 
മേൽവിവരിച്ച സാഹചര്യത്തിൽ തേവർവട്ടം സെക്ഷനിൽപ്പെട്ട ടി 
ചീന വ ല യുടെ പി . റ്റി . ആർ. 1351 -ാം നമ്പർ പട്ടയം റദ്ദ് 
ചെയ്ത് പുതിയ പട്ടയം ശീമതി യശോധ ജനാർദ്ദനൻ, 
തുക ലു കുത്തും കട വ്, തെക്കാ ട്ടു ശ്ശേരി എന്ന വർക്ക് 
നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും 
ആക്ഷേപമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം 
പ്രസിദ്ധീകരിക്കുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം 
പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനി ഒരറിയിപ്പു കൂടാതെ ടി 
പി. റ്റി .ആർ. 1351 -ാം നമ്പർ ചീനവലയുടെ പഴയ പട്ടയം റദ്ദ 
ചെയ്ത് പുതിയ പട്ടയം യശോധ ജനാർദ്ദ ന ൻ പേർക്ക് 
നൽകുന്നതാണെന്ന് ഇതിനാൽ സകലമാനപേരേയും അറിയിച്ചു 
കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


